Reg . No. രജി. നമ്പർ 
KL/ TV ( N )/ 12/ 12 -14 


सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2012 


/ 


GOVERNU 


കരള 


ള സർക്കാ 


VMENT OF 


ഒാർ 
KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


29th May 2012 
2012 മേയ് 29 


RUVANANTHAPURA 


SDAY 


No . 


Vol. LVII 
വാല്യം 57 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


8th Jyaishta 1934 
1934 ജ്യേഷ്ഠം 8 


PART III 
Marine Department 


ദർഘാസ് പരസ്യം 


നമ്പർ ഡി .1- 106 / 2008/ ഇഇ)/ കെഎൽഎം. 


2012 മേയ് 14. 


ദർ ഘാസ് പ്രമാണം സ്വീക രി ക്കുന്ന അ വ സാന 
തീയതിയും സമയവും -- 6 - 6- 2012 വൈകുന്നേരം 3.30 മണി. 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 6 - 6- 2012 
വൈകുന്നേരം 4 മണി. 


- കേരള ഗവർണ്ണർക്കുവേണ്ടി ഹാർബർ എഞ്ചിനീയറിംഗ് 
ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, കൊല്ലം താഴെ 
പറയുന്ന പ്രവൃ ത്തിക്കായി സംസ്ഥാന പൊതുമരാമത്ത് 
വകുപ്പ്, ഇറിഗേഷൻ വകുപ്പ്, കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പ് 
എന്നിവിടങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കരാറുകാരിൽ 
നിന്നും മൽ സരസ്വഭാ വമുള്ള മുദ്രവച്ച ദർഘാ സു കൾ 
ക്ഷണിച്ചുകൊള്ളുന്നു. 


കരാറുകാരന്റെ ക്ലാസ് " ഡി യും അതിനുമുകളിലും. 


ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ പേരും അടങ്കൽ 
തുക യും - 2 / 2 0 12 -13 / ഇ ഇ / കെ എ ൽ എ -- RK VY 
നീണ്ട ക ര യിലെ BFFDA ഹാച്ചറിയിലെ ജന റേറ്റർ 
കെട്ടിടത്തിന്റെ പുനരുദ്ധാരണം - - 2,55,000 


പ്രവൃത്തി പൂർത്തീകരിക്കേണ്ട കാലാവധി 3 മാസം. 
ദർഘാസ് ഫോറങ്ങൾ ഹാർബർ എഞ്ചിനീയറിംഗ് 
ഡിവിഷൻ, ആശാമം, കൊല്ലം കാര്യാലയത്തിൽ നിന്നും 
ദർഘാസ് ഫോറത്തിന്റെ വിലയും വിൽപ്പന നികുതിയും അടച്ച് 
യോഗ്യത തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കി രേഖാമൂലം 
അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. ദർഘാസ് ഉള്ളടക്കം ചെയ്യുന്ന 
ക വറിന്റെ പുറത്ത് പ്രവർത്തിയുടെ പേര് വ്യക്ത മായി 
രേഖപ്പെടുത്തിയിരിക്കണം. ദർഘാസുകൾ സ്വീകരിക്കുന്നതിന് 
നിശ്ച യിച്ചിട്ടുള്ള അ വ സാന ദി വസം ഏതെ ങ്കിലും 
കാരണവശാൽ സർക്കാർ പൊതു അവധിയായി പ്രഖ്യാപിക്കുക 
യാണെങ്കിൽ തൊട്ടടുത്ത പ്രവർത്തി ദിവസം ദർഘാസുകൾ 
സ്വീകരിക്കുന്നതാണ്. ദർഘാസ് പ്രമാണത്തോടൊപ്പം - 100 
വിലയ്ക്കുള്ള കേരള മുദ്രപത്രത്തിൽ പ്രാഥമിക ഉടമ്പടിയും 


നിരതദ്രവ്യം - - 6,400. 


ദർഘാസ് പ്രമാണത്തിന്റെ വില 600 + 4 % വാറ്റ്. 


ദർഘാസ് ഫോറം വിൽക്കുന്ന തീയതിയും സമയവും - 
1-6 -2012 മുതൽ 6- 6-2012 ഉച്ചയ്ക്ക് 1 മണിവരെ. 


1st Nov. 2011) 


MARINE DEPARTMENT 


100 


നിരതദവ്യം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ പേരിൽ 
കെട്ടിവച്ച്തിന്റെ രേഖയും ഉള്ളടക്കം ചെയ്യേണ്ട താ ണ് . 
അപ കാരം ചെയ്യാത്ത ദർ ഘാ സു കൾ നിരു പാ ധികം 
നിരസിക്കു ന്ന താണ്. ദർഘാസുകൾ അവ സ്വീകരിക്കുന്ന 
ദിവസമായ 6 - 6 - 2012 വൈകുന്നേരം 4 മണിക്ക് ഹാജരുള്ള 
കരാ റു കാ രു ടെ യോ അ വർ രേഖാമൂലം അ ധി കാ ര 
പ്പെടുത്തിയിട്ടുള്ള പ്രതിനിധികളുടെയോ സാന്നിധ്യത്തിൽ 
തുറക്കുന്നതാണ്. കാരണം കൂടാതെ ദർഘാസ് റദ്ദ്ചെയ്യാനോ 
മാറ്റി വയ്ക്കാനോ ഉള്ള അധികാരം താഴെ ഒപ്പിട്ടിരിക്കുന്ന 
ഉദ്യോ ഗ സ നിൽ നിക്ഷിപ്ത മാ ണ് . ദർഘാസിന്റെ ഫേം 
പീരിയഡ്, ദർഘാസ് തുറക്കുന്ന ദിവസം മുതൽ നാല് മാസം 
ആ യി രി ക്കും . കേരള പൊതു മ രാ മത്ത് വകു പ്പി ലെയും 
ഹാർബർ എഞ്ചി നീ യ റിംഗ് വകു പ്പി ലയും ദർഘാസ് 


സംബന്ധമായ എല്ലാ നിവ ന്ധ ന ക ളും ദർഘാസ് 
പരി ഗ ണ ന ക്കുള്ള മറ്റ് അനു ബ ന്ധ ഉ ത്ത ര വു കളും ഈ 
ദാഘാസിനും ബാധകമാണ്. ദർഘാസ് പ്രമാണം ലഭിക്കുന്നതി 
നുള്ള അപേക്ഷയോ പൂരിപ്പിച്ച് സമർപ്പിക്കുന്ന ദർഘാസ് 
പ്രമാണങ്ങളോ യാതൊരു കാരണവും കാണിക്കാതെ തന്നെ 
നിര സിക്കു ന്ന തിനുള്ള അധികാരം താഴെ ഒപ്പിട്ടിരിക്കുന്ന 
ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമാണ്. ദർഘാസുകളുടെ സൂക്ഷ്മ 
പരിശോധനയിൽ ദേശീയ സുരക്ഷയ്ക്കും പ്രതിരോധത്തിനും 
പ്രത്യേക പരിഗണന നൽകുന്നതാണ്. 


എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയം, 
തുറമുഖ എഞ്ചിനീയറിംഗ് ഡിവിഷൻ, 

( ഒപ്പ്) 
- ആശ്രാമം, കൊല്ലം -2 . 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


